kerala Gazette No. 9 dated 27th February 1979. 
PART II 


ടെണ്ടർ പരസ്യം 
നമ്പർ എ 4/20/79 . 

1979 ഫെബ്രുവരി 1 . 
പാലക്കാട് ജില്ലയിലുള്ള പാലക്കാട്, ചിററൂർ, ഒററപ്പാലം, മണ്ണാർക്കാ 
ആലത്തൂർഎന്നീ താലൂക്കുകളിലെ ഗവൺമെൻറ് ആശുപത്രികൾ , പമറി 
ഹെൽത്ത് സെൻററുകൾ , ഗവൺമെൻറ് ഡിസ്പെൻസറികൾ , ഗവൺമെൻറ് 
റൂറൽ ഡിസ്പെൻസറികൾ , ഇ . എസ്. ഐ . ഡിസ്പെൻസറികൾ, ജില്ലാ 
മെഡിക്കൽ സ്റേറാർ എന്നിവിടങ്ങളിൽ 1-4-1979 മുതൽ 31-3-1980 വരെ ഒരു 
വർഷത്തെ ക്ക് സ്റേറാക്ക ചെയ്യാനിടയുളള താഴെ പട്ടിക യിൽ കാണിച്ചിരി 
ക്കുന്ന കേടുവന്നതും കാലിയായതുമായ സാധനങ്ങൾ 

നീക്കും 

ചെയ്യാനുള 
കരാറിൽ ഏർപ്പെടാനുളള സില്വെച്ച ടെൻഡറുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
പട്ടികയിൽ കാണിച്ച് സാധനങ്ങൾക്ക പരമാവധി വില താത് 
കാണിക്കും (പകാരം കാണിച്ചിരിക്കേണ്ടതാണ്. 


താ 


നിരക്ക് 


(3) 


കിലോ ഗ്രാമ ന 


ഒാരോന്നിന 


( കമ 

സാധനങ്ങളുടെ 
നമ്പർ 

വിവരം 

( 2) 
1 . പെൻസിലിൻ ഇഞ്ചക്ഷൻകുപ്പികൾ 
2, കഴുത്തിടുങ്ങിയ അടപ്പുളള കുപ്പികൾ 

( വെളുത്ത നിറമുളളത 
( എ ) 500 മി . ലി , അഥവാ ഒരു റാത്തൽ 

സൈസ് ഉപയോഗയോഗ്യം 
( ബി ) 4 ഔൺസ സസ് ഉപയോഗ 

യോഗ്യം 
( സി ) 2 ഔൺസ് സെസ ഉപയാഗ 

യോഗ്യം 
3 കഴുത്ത് വി സ ത ാ ര മു ളള കുപ്പികൾ 
( എ ) ഒരു റാത്തൽ സൈസ് ഉപയോഗ 

യോഗ്യം ( അടപ്പില്ലാത്തത്) 
( ബി ) ഒരു റാത്തൽ സൈസ് ഉപയോഗ 

യോഗ്യം (അടുപ്പില്ലാത്തത്) 
സി ) 4 ഔൺ11 ° കുപ്പികൾ ഉപയോഗ 

യോഗ്യം (അടപ്പുളളത്) 
( ഡി ) കേടു വന്നതോ, പൊട്ടിയതോ ആയ 

കുപ്പികൾ എല്ലാ തരവും 
( ഇ ) അഞ്ചു റാതൽകുപ്പികൾ ഉപയോഗ 

യോഗ്യ 


് 


കിലോഗ്രാമിന് 
ഓരോന്നിയ 


G , 277 


2 


(1) 


(3) 


മ - മ 


ഓരോന്നിന 


13 


കിലോഗ്രാമിന 


ഒാരോന്നിന് 


1 


കിലോഗാമിന 


(2 ) 
4 . 15 ലിറററും അതിൽ കൂടുതൽ ഉളളതുമായ 

ടിന്നുകൾ 
( എ ) ടിന്നുകൾ വലുത് 

ടാന്നിൻ തരം ഉപയോഗയോഗ്യം 
( ബി ) ടിന്നുകൾ വലുത് 15 ലിറററിൽ 

താഴെ 
( സി ) ടിന്നുകൾ കേടു വന്നത് എല്ലാ 

തരവും 
5. ഡമ്മുകൾ 
( എ ) 25 കിലോഗ്രാം സൈസ് ഉപയോഗ 
യോഗ്യം 
( ബി ) 12 കിലോ ഗ്രാം സെസ് ഉപയോഗ 

യോഗ്യം 
( സി ) ( ഡമ്മുകൾ കേടുവന്ന എല്ലാ 

തരവും 
6. ചാക്കുകൾ 
( എ ) അരി, ഗോതമ്പ്, പഞ്ചസാര മുതലായ 

വയുടെഉപയോഗയോഗ്യമായ വ 
( ബി ) കേടുവന്ന ചാക്കുകൾ 
7. വീഞ്ഞപ്പെട്ടികൾ 

( എ ) വീഞ്ഞപ്പെട്ടികൾ പട്ടിയായുളളവ 
( ബി) വീഞ്ഞപ്പെട്ടികൾ പലക 

വർ 
പെടുത്തിയത 
8. ഉപയോഗശൂന്യവും എഴുതിത്തള്ളിയവയു 

മായ തുണിത്തരങ്ങൾ, പുതപ്പ്, വിരി, 

കിടക്ക 
9. സലൈൻകുപ്പികൾ അടപ്പുളളത 
10. ഉപയോഗിക്കാൻ പറ്റാത്ത ചെമ്പു പല 

തരം പം തങ്ങൾ 
11. ഉപയോഗിക്കാൻ പററാത്ത പിച്ചള പാതങ്ങൾ 
12. ഉപയോഗിച്ചുകഴി ഞ്ഞ എക്സ്റേ ഫിലി 

മുകൾ 
13. ഹൈപ്പോസൊലൂഷൻ 


ഒാരോന്നിന 


ഓരോന്നിന 


കിലോഗ്രാമിന 


ഓരോന്നിന 


കിലോഗ്രാമിന് 


13 


h 


ടെണ്ടറുകൾ സ്വന്തം കടലാസിൽ അയച്ചാൽ മതിയാകുന്നതാണ്. ടെണ്ടറു 
ക സീലുവെച്ചിരിക്കേണ്ടതും കവറിനു മുകളിൽ " ഒഴിഞ്ഞ സാധനങ്ങൾക്കുളള 
ടെണ്ടർ " എന്ന്എഴുതിയിരിക്കേണ്ടതുമാണ്. 21-3-1979- ന് മൂന്നു മണിവരെ 
സ്വീകരിക്കുന്നതും അന്നദിവസം 3-30 - ന് ടെണ്ടർ അയച്ചവരുടേയോ അവരുടെ 
പ്രതിനിധികളുടേയോ സാന്നിധ്യത്തിൽ വെച്ച് തുറക്കുന്നതുമാകുന്നു . 


3 


ടെ ണ്ടറികളോടൊപ്പം 30 രൂപ ബാങ്ക് (ടാഫ്ററായോ ലാനായോ അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. സ്വീകരിക്കപ്പെട്ട ടെണ്ടറുകാരൻ 500 രൂപ സർക്കാരി ൽ 
കെട്ടിവെച്ച്3 രൂപ 50 പൈസയുടെമു പ്രതത്തിൽ ഗവൺമെൻറുമായി കരാ 
റിൽ ഒപ്പിടണ്ടതാണ്. ഈ ടെണ്ടർ ഏൽപ്പിച്ച അന്നു മുതൽ 31-3-1980 വരെ 
മാത്രമേ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുകയുളളു . 

കരാറുകാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അംഗീകരിച്ച നിരക്കിൽ തുക 
മെഡിക്കൽ ആഫീസർക്ക അടച്ച് സാധനങ്ങൾ അതാതു സ്ഥാപന 
ങ്ങളിൽ നിന്ന് നീക്കംചെയ്യേണ്ടതും നീക്കം ചെയ്യാൻ വേണ്ടികൽപ്പനകിട്ടി ഒരു 
മാസത്തിനുളളിൽ അ പ്രകാരം ചെയ്യേണ്ടതുമാണ്. കാലാവധിക്കുളളിൽ 
- O ജിസ്ററർ നോട്ടീസ് കിട്ടിയിട്ടും അപകാരം ചെയ്യാതിരുന്നാൽ ടെണ്ടറു 
കാരന്റെ ഉത്തരവാദിത്വത്തിൽ സാധനങ്ങൾ പരസ്യമായി ലേലം ചെയ്തു 
വിൽക്കുന്നതും ഇതി ൽ ഗവൺമെന്റിന് വരുന്ന നഷ്ടത്തിന് ടെണ്ടറുകാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതാണ്. 


പി , യു . അബുബക്കർ, 
ജില്ലാ മെഡിക്കൽ ഓഫീസർ. 


പാലക്കാ , 


G.37 
1 
. 


13 


Kerala Gazette No. 9 dated 27th February 1979 , 
PART III 

List of Books approved for the use of School Libraries 
No. 43-41081/78 . 

3rd February 1979. 
കം നമ്പർ പുസ്തകത്തിന്റെ പേര 

ഗ്രന്ഥകർത്താവിൻറെ പേര് (പ്രസാധകർ 
സംസ്ഥാന സ്കൂൾ വിദ്യാർത്ഥികൾക്കുവേണ്ടി 
1. അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ , അക്കിത്തം 

നാഷണൽബുക്ക്സ്ററാൾ 
2. ചിലപ്പതികാരം 

വി , വ , എസ്. രമേശൻനായർ 
3. വിശ്വകലാകാരൻമാർ 

കുഞ്ഞിമംഗലം ബാലൻ 
4. കിസ്തു ഭാഗവതം 

പാ ഫ ; പി , സി , ദേവസ്യ ജയഭാരതം, തിരുവനന്തപുരം.15 
5. കഥാസരിത് സാഗരം 

ടി 

ടി 
6. വിൻസെൻറു ഡി , പാൾ 

ജോയി വടക്കുൽ 

(പകാശം പബ്ളിക്കേഷൻസ 
7. കേരള ദീപം വറുഗീസ് കാഞ്ഞിരത്തുങ്കൽ 

ടി 
8 , ഗുരുവിൻറെ ശബ്ദം 

സി . കെ . ആനന്ദൻ 
9 . ഇന്നത്തെ പ്രവാചകൻമാർ 

ജോസ് പാലാട്ടി 
10 . അസ്സീസി 

ഹോർപിസ 

ടി 
11. വിശ്വാസി പദീപിക 

ധർമ്മരത്നം ചെല്ലപ്പൻപിളള 
12. കുട്ടികളുടെകാളിദാസൻ 

ആർ, ഗംഗാധരൻപിളള 
13. ഐതിഹ്യങ്ങൾ 

കെ .എസ്, എൽ, ഉണ്ണി ( പകാശം പബ്ളിക്കേഷൻസ 
14. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം അഹമ്മദ്മൗലവിമുഹമ്മദ 

അബ്ദുൽകരീം 
15. 501 ബാലകഥകൾ 

കുഞ്ഞിരാമൻനായർ 

കിങ്ങിണിബുക്ക്സ്റ്റാൾ 
16. നിങ്ങൾക്കു ഒരു സുവാർ ബുക്ക്1 ബൈബിൾ സൊസൈറ്റിഓഫ് 

ഇൻഡ്യ 

2 
18 . 

3 
19 . 
20 . 

(ed.) 
Office of the Director of Public Instructions, 
Trivandrum . 

For Director of Public Instructions. 


ടി 
ടി 


11 . 


2 


വാ 


1 


1 


5 


Kerala Gazette No. 9 dated 27th February 1979. 
PART III 

THE HIGH COURT OF KERALA 

NOTIFICATION 
No. D3-13696/75. 

14th October 1978 . 
MOBILE COURT RULES 
In exercise of the powers conferred by Article 227 of the Constitution of 
India and all other powers hereunto enabling and with the previous approval 
of the Governor of Kerala conveyed in G. O. (Ms.) 86178 /Home, dated 
17-10-1978 the High Court of Kerala in supersession of the existing Rules 
issued under High Court Notification No. D1-25309/72 dated 14th June 1973 
as approved by G.O. (Ms. ) No. 97/73 /Homedated the 8th June 1973 and 
published in the Kerala Gazette dated the 26th June 1973 hereby makes the 
following Rules regulating the conduct of business and the functioning of the 
mobile courts to try traffic offences and offences coming under the Prevention 
of Cruelty to Animals Act, 1960 namely: 

RULES 
The Mobile Court may hold its sitting on any working day at selected 
points in a city. The sitting point shall be determined each day by the Magi 
strate in consultation with the Police Officer and the Assistant Motor Vehicles 
Inspector in charge. Different sitting points may be fixed for different 
portions of each day. The Police Officer in charge shall make all necessary 
arrangements to give sufficient police protection to the Mobile Court . 
A police van shali accompany the Mobile Court for effectively apprehending 
the offenders. 

2. The Mobile Court shall be presided over by a salaried Magistrate not 
below the rank of a Magistrate of the First Class. 

3. The Mobile Court may try the following offences detected within two 
miles of the point of sitting , namely: 

(i) All Offences under the Motor Vehicles Act, 1939 (Central Act 4 

of 1939) and the rulesmade thereunder. 
(ii) All Offences under the Prevention of Cruelty to Animals Act 

1960 (Central Act 59 of 1960) ; 
(iii) Offences under sections 46 and 51A of the Kerala Police Act 

1960 (5 of 1961), if committed on any public road. 
(iv ) Offences under sections 279, 283, 294, 431 and 510 Indian Penal 

Code, if committed on any public road . 
(v) Such other offences as the High Court may specify from time to 

time with the approval of Government. 
3. Offences detected shall be charged before the Mobile Court immedi 
ately. Where the offences cannot be charged immediately , the charge shall 
be filed before the regular court. 

G. 462/S 


2 


5. The Officer detecting an offence triable by a Mobile Court shall 
prepare a notice in the form prescribed in the Appendix to these rules and 
shall serve a duplicate copy thereof on the accused. 

6. (a). All persons accused of having committed any offence triable by 
theMagistrate presiding over the Mobile Court shall be produced before 
the Court. If the accused pleads guilty before the Magistrate, the Magi 
strate shall procecd with the case and dispose of the same. If he pleads not 
guilty, it shall be open to the Magistrate either to try the case himself or to 
transfer the same for trial before any other Magistrate having jurisdiction . 

(b ) The Magistrate may, subject to the provisions of section 424 of 
the Code of Crl. Procedure, 1973, grant time for payment of a fine imposed 
by him . 

Appendix 

(See rule 5) 
IN THE MOBILE COURT, 

( Place to be specified ) 
No. 
Before 

Court 


То 


of ... 


Whereas your attendance is necessary to answer to charge of having 

(state shortly the offence 
charged ) on or about the 

day of 19 in .. (place to be 
specified ) punishable under Rule /Section ..... ... of the Motor 
Vehicles Act, 1939/Kerala Motor Vehicles Rules, 1961/Prevention of Cruelty 
to Animals Act, 1960/Section .. 

of the Kerala Police Act, 
1960 /Section 

of the Indian Penal Code . 
You are hereby required to appear in person or by pleader before the 
Magistrate of Mobile Court on ...... 19 .... along with your driving 
licence (in cases where applicable). 
Dated this ...... day of 

.... 19.... 
Detecting Officer. 

By order, 
K.B.MENON , 

Registrar. 
Explanatory Note 
It was considered necessary to amend the rules for the better functioning 
of the Mobile Courts. It was also considered necessary to reissue the rules 
incorporating all the amendments effected hitherto . The notification is 
intended to achieve this purpose. 


